08-01-2014 പ്രഭാതമുരളി ഓം ശാന്തി ബാപ്ദാദ മധുബന്‍ 


മധുരമായ കുട്ടികളേ, നിങ്ങള്‍ക്ക്‌ ഇപ്പോള്‍ ഈ ശരീരത്തെ മറന്ന്‌ അനാസക്തവും, 
കര്‍മ്മാതീതവുമായിമാറി വീട്ടിലേയ്ക്ക്‌ പോകണം അതിനാല്‍ സുകര്‍മ്മം ചെയ്യു, 
യാതൊരു വികര്‍മ്മവും ചെയ്യരുത്‌. 


ചോദ്യം : തന്റെ അവസ്ഥയെ പരിശോധിക്കുന്നതിനു വേണ്ടി ഏത്‌ മൂന്ന്‌ കാര്യങ്ങളുടെ മഹിമ സദാ 
ഓര്‍മ്മിക്കണം? 


ഉത്തരം : (1) നിരാകാരന്റെ മഹിമ (2) ദേവതകളുടെ മഹിമ (3) തന്റെ മഹിമ. ഇനി പരിശോധിക്കൂ 
നിരാകാരനായ ബാബയ്ക്ക്‌ സമാനം പൂജ്യനായോ, ബാബയുടെ സര്‍വ്വ ഗുണങ്ങളും ധാരണ ചെയ്തുവോ! 
പെരുമാറ്റം ദേവതകളെപ്പോലെ റോയലാണോ! ദേവതകളുടെ ആഹാരരീതി പോലെയുള്ള ഗുണങ്ങള്‍ 
നമ്മളിലുണ്ടോ? ആത്മാവിന്റെ എല്ലാ ഗുണങ്ങളേയും മനസ്സിലാക്കി അതിന്റെ സ്വരൂപമായോ? 


ഓംശാന്തി. ആത്മാക്കളുടെ നിവാസ സ്ഥാനം ടവര്‍ ഓഫ്‌ സൈലന്‍സ്സ്‌ അഥവാ ശാന്തിയുടെ ഉയര്‍ന്ന 
സ്ഥാനമാണ്‌ എന്ന്‌ കുട്ടികള്‍ക്ക്‌ മനസ്സിലാക്കിത്തന്നിട്ടുണ്ട്‌. ഹിമാലയം പര്‍വ്വതത്തിന്റെ ഉയര്‍ന്ന സ്ഥാനമല്ലേ 
അതുപോലെ. അത്‌ വളരെ ഉയര്‍ന്നതായിരിക്കും. എന്നാല്‍ നിങ്ങള്‍ അതിലും ഉയര്‍ന്നതിലും ഉയര്‍ന്ന 
സ്ഥാനത്താണ്‌ വസിക്കുന്നത്‌. അവര്‍ പര്‍വ്വതങ്ങളില്‍ കയറുവാന്‍ വേണ്ടി അഭ്യസിക്കുന്നു, മത്സരിക്കുന്നു. 
പര്‍വ്വതത്തില്‍ കയറുവാനും ചില സമര്‍ഥരായവരുണ്ട്‌. എല്ലാവര്‍ക്കും കയറുവാന്‍ സാധിക്കില്ല. നിങ്ങള്‍ 
കുട്ടികള്‍ക്ക്‌ ഇവിടെ മത്സരിക്കേണ്ട ആവശ്യമില്ല. പതീതമായിരിക്കുന്ന ആത്മാവിന്‌ പാവനമായി വീട്ടിലേയ്ക്ക്‌ 
പോകണം. ആ സ്ഥാനത്തെയാണ്‌ ടവര്‍ ഓഫ്‌ സൈലന്‍സ്സ്‌ എന്ന്‌ പറയുന്നത്‌. ഇത്‌ ടവര്‍ ഓഫ സയന്‍സ്സാണ്‌. 
ലോകര്‍ക്ക്‌ വലിയ വലിയ ബോംബുകളുണ്ട്‌, അതിന്റെയും ടവറുണ്ട്‌. അവിടെ ഭയാനകമായ വസ്തുക്കളാണ്‌ 
വെച്ചിരിക്കുന്നത്‌. ബോംബുകളില്‍ വിഷവും മറ്റും നിറയ്ക്കുന്നു. ബാബ പറയുന്നു കുട്ടികളേ നിങ്ങള്‍ക്ക്‌ 
വീട്ടിലേയ്ക്കാണ്‌ പറക്കേണ്ടത്‌. അവര്‍ വീട്ടിലിരിക്കെ തന്നെ ബോംബുകള്‍ വിക്ഷേപിക്കുന്നു, അത്‌ സര്‍വ്വതും 
നശിപ്പിച്ച്‌ കളയുന്നു. നിങ്ങള്‍ക്ക്‌ ഇവിടെ നിന്നും മുകളിലേയ്ക്ക്‌ ടവര്‍ ഓഫ്‌ സൈലന്‍സ്സിലേയ്ക്കാണ്‌ പോകേണ്ടത്‌. 
അവിടെ നിന്നാണ്‌ നിങ്ങള്‍ വന്നത്‌ ഇനി സതോപ്രധാനമാകു മ്പോഴാണ്‌ തിരിച്ച്‌ പോകുന്നത്‌. 
സത്ോപ്രധാനത്തില്‍ നിന്നും തമോപ്രധാനമായിമാറി ഇനി വീണ്ടും സതോരപധാനമാകണം. 
സതോപ്രധാനമാകുന്നതിനായി പുരുഷാർത്ഥം ചെയ്യുന്നവര്‍ മറ്റുള്ളവര്‍ക്കും വഴി പറഞ്ഞ്‌ കൊടുക്കുന്നു. 
നിങ്ങള്‍ കുട്ടികള്‍ ഇപ്പോള്‍ സുകര്‍മ്മം ചെയ്യണം. യാതൊരു വികര്‍മ്മവും ചെയ്യരുത്‌. കര്‍മ്മങ്ങളുടെ ഗതിയും 
ബാബ മനസ്സിലാക്കിച്ച്‌ തന്നിട്ടുണ്ട്‌ രാവണ രാജ്യത്തില്‍ നിങ്ങള്‍ക്ക്‌ വളരെയധികം 
ദുര്‍ഗ്ഗതിയായിരിക്കുകയാണ്‌. ഇപ്പോള്‍ ബാബ നിങ്ങളെ സുകര്‍മ്മം പഠിപ്പിക്കുന്നു. ട വികാരങ്ങള്‍ വളരെ 
വലിയ ശത്രുവാണ്‌. മോഹവും വികര്‍മ്മമാണ്‌. യാതൊരു വികാരവും ചെറുതല്ല. മോഹം വയ്ക്കുന്നതിലൂടെയും 
ദേഹാഭിമാനത്തില്‍ കുടുങ്ങുന്നു അതുകൊണ്ട്‌ ബാബ കന്യകമാര്‍ക്ക്‌ വളരെനന്നായി 
മനസ്സിലാക്കിത്തരുന്നു.പവിത്രമായിരിക്കുന്നവരെയാണ്‌ കന്യക എന്ന്‌ പറയുന്നത്‌, മാതാക്കള്‍ക്കും 
പവിത്രമാകണം. നിങ്ങള്‍ സര്‍വ്വരും ബ്രഹ്മാകുമാരന്മാരും ്രഹ്മാകുമാരിമാരുമാണ്‌. വയസ്സായവരാണെങ്കില്‍ 
പോലും ബ്രഹ്മാവിന്റെ കുട്ടികളല്ലേ. 


ബാബ മനസ്സിലാക്കിത്തരുന്നു മധുരമായ കുട്ടികളേ, ഇപ്പോള്‍ കുമാരന്‍- കുമാരി എന്ന സ്റ്റേജില്‍ നിന്നും 
മുകളിലേയ്ക്ക്‌ പോകൂ. ആദ്യം ശരീരത്തില്‍ വന്നു പിന്നെ വേറിടണം, പരിശ്രമിക്കണം. ഉയര്‍ന്ന പദവി നേടുവാന്‍ 
ആഗ്രഹിക്കുന്നുവെങ്കില്‍ മറ്റാരുടേയും സ്മൃതി വരരുത്‌. നമ്മുടെ അടുക്കല്‍ എന്താണുള്ളത്‌. ഒഴിഞ്ഞ 
കൈയ്യുമായിട്ടല്ലേ വന്നത്‌, യാതൊന്നും ഇല്ല. ഇത്‌ സ്വന്തം ശരീരം പോലും അല്ല. ഇപ്പോള്‍ ഈ ശരീരത്തെയും 
മറക്കണം. അനാസക്തവും കര്‍മ്മാതീതവും ആയിത്തീരണം. ട്രസ്റ്റിയാകൂ. ബാബ പറയുന്നു കറങ്ങുകയോ 
ചുറ്റിത്തിരിയുകയോ ചെയ്തോളൂ, അനാവശ്യമായി ഒന്നും ചിലവാക്കരുത്‌. മനുഷ്യര്‍ വളരെയധികം ദാനം 
ചെയ്യുന്നുണ്ട്‌. ഇന്നയാള്‍ വളരെ വലിയ ദാനിയാണ്‌ എന്ന്‌ പത്രങ്ങളിലും വരാറുണ്ട്‌. ഹോസ്പിറ്റലും 
ധര്‍മ്മശാലയുമൊക്കെ ഉണ്ടാക്കി. വളരെയധികം ദാനം ചെയ്യുന്നവര്‍ക്ക്‌ ഗവണ്‍മെന്റില്‍ നിന്നും 
പാരിതോഷികവും ലഭിക്കുന്നു. ഹിസ്സ്‌ ഹോളിനസ്സ്‌, ഹെര്‍ ഹോളിനസ്സ്‌ എന്നൊക്കെയുള്ള ടൈറ്റിലുകള്‍ 
ആദ്യം ലഭിക്കുന്നു. പവിത്രതയെയാണ്‌ ഹോളി എന്ന്‌ പറയുന്നത്‌. ദേവതകള്‍ പവിത്രമായിരുന്നു നിങ്ങള്‍ 
അതുപോലെ ആകണം. പിന്നീട്‌ അരകല്ലം പവിത്രമായിരിക്കും. ഇത്‌ എങ്ങനെ സാധിക്കും എന്ന്‌ ധാരാളം 
പേര്‍ ചോദിക്കാറുണ്ട്‌. അവിടെയും കുട്ടികള്‍ ജനിക്കുന്നുണ്ട്‌. ഉടന്‍ പറയണം അവിടെ രാവണന്‍ ഇല്ലായെന്ന്‌. 
രാവണനിലൂടെ തന്നെയാണ്‌ വികാരി ലോകം ഉണ്ടാകുന്നത്‌. രാമനായ ബാബ വന്ന്‌ പാവനമാക്കുന്നു. 
അവിടെ പതീതമായ ആരും ഉണ്ടായിരിക്കില്ല. പവിത്രതയുടെ കാര്യമേ പറയേണ്ട എന്നാണ്‌ ചിലര്‍ പറയുന്നത്‌. 


പവിത്രമായ ലോകം ഉണ്ടായിരുന്നു എന്ന്‌ അറിയുന്നില്ല. ഇപ്പോള്‍ അപവിത്ര ലോകമാണ്‌. ഇത്‌ കളിയാണ്‌, 
വേശ്യാലയവും ശിവാലയവും.......പതീത ലോകവും പാവന ലോകവും. ആദ്യം സുഖം പിന്നീട്‌ ദുഃഖം. 
രാജധാനി എങ്ങനെയാണ്‌ നേടിയത്‌ പിന്നെ എങ്ങനെയാണ്‌ നഷ്ടപ്പെടുത്തിയത്‌, ഇതിന്റെ കളിയാണ്‌. 
ഇത്‌ നല്ല രീതിയില്‍ മനസ്സിലാക്കണം. നമ്മള്‍ തോറ്റുപോയി ഇനി നമുക്ക്‌ തന്നെയാണ്‌ വിജയം നേടേണ്ടത്‌. 
മഹാവീരനാകണം. തന്റേ അവസ്ഥയെ ശക്തിശാലിയാക്കണം. വീടും കുടുംബവും സംരക്ഷിച്ച്‌ കൊണ്ടും 
തീര്‍ച്ചയായും പവിത്രമാകണം. യാതൊരു അപവിത്രമായ കര്‍മ്മവും ചെയ്യരുത്‌. ധാരാളം പേരില്‍ 
മോഹമുണ്ട്‌. സ്വയം നോക്കണം, നമ്മള്‍ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്‌ താങ്കളെയല്ലാതെ മറ്റാരേയും സ്നേഹിക്കില്ല 
എന്ന്‌ പിന്നെ എന്തുകൊണ്ടാണ്‌ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത്‌! വളരെ പ്രിയപ്പെട്ട വസ്തു എന്താണോ 
അതിന്റെ ഓര്‍മ്മയാണ്‌ വരേണ്ടത്‌. പിന്നെ മറ്റ്‌ സര്‍വ്വ ദേഹത്തിന്റെ സമ്പന്ധവും മറക്കും. സര്‍വ്വരേയും 
കണ്ടുകൊണ്ടും ഇങ്ങനെ മനസ്സിലാക്കണം നമ്മള്‍ ഇപ്പോള്‍ സ്വര്‍ഗ്ഗത്തിലേയ്ക്ക്‌ പൊയ്തൊണ്ടിരിക്കുകയാണ്‌. 
ഇതെല്ലാം കലിയുഗീ ബന്ധനമാണ്‌. നമ്മള്‍ ദൈവീക സംബന്ധത്തിലേയ്ക്ക്‌ പൊയ്തൊണ്ടിരിക്കുകയാണ്‌. മറ്റൊരു 
മനുഷന്റേയും ബുദ്ധിയില്‍ ഈ ജ്ഞാനം ഇല്ല. നിങ്ങള്‍ ബാബയുടെ ഓര്‍മ്മയില്‍ നല്ല രീതിയിലിരിക്കൂ 
അപ്പോള്‍ സന്തോഷം വളരെ വര്‍ദ്ധിക്കും. എത്രത്തോളം സാധിക്കുന്നുവോ അത്രയും ബന്ധനങ്ങളെ കുറച്ച്‌ 
കൊണ്ടിരിക്കൂ. തന്നെ ഭാരരഹിതമാക്കൂ. ബന്ധനം വര്‍ദ്ധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ രാജ്യപദവി നേടുവാന്‍ 
ചിലവ്‌ ചെയ്യേണ്ട ആവശ്യമില്ല. ചിലവൊന്നും കൂടാതെ വിശ്വരാജ്യം നേടുന്നു. അവര്‍ വെടി മരുന്നിനും 
മിസൈലുകള്‍ക്കുമൊക്കെ എന്തുമാത്രമാണ്‌ ചെലവാക്കുന്നത്‌. നിങ്ങള്‍ക്കാണെങ്കില്‍ ഒരു ചെലവുമില്ല. 
നിങ്ങള്‍ ബാബയ്ക്ക്‌ കൊടുക്കുന്നത്‌ യദാര്‍ത്ഥത്തില്‍ കൊടുക്കുകയല്ല ചെയ്യുന്നത്‌ എടുക്കുകയാണ്‌ ചെയ്യുന്നത്‌. 
ബാബ ഗുപ്തമാണ്‌. മ്യൂസിയം തുറക്കൂ, ഹോസ്പിറ്റല്‍, യൂണിവേഴ്‌സിറ്റി തുറക്കൂ, എന്നിങ്ങനെ ബാബ 
ശ്രീമതം നല്‍കുന്നു, അതിലൂടെ നിങ്ങള്‍ ജ്ഞാനം പ്രാപ്തമാക്കുന്ന. യോഗത്തിലൂടെ നിങ്ങള്‍ സദാ 
നിരോഗിയാകുന്നു. ആരോഗ്യം സമ്പത്ത്‌ എന്നിവയ്ക്കൊപ്പം - 21 ജന്മത്തേയ്ക്ക്‌ സന്തോഷവും എന്തായാലും 
ഉണ്ടായിരിക്കും. ഒരു സെക്കന്റില്‍ എങ്ങനെയാണ്‌ മുക്തിയും ജീവന്മുക്തിയും ലഭിക്കുന്നതെന്ന്‌ വന്ന്‌ 
മനസ്സിലാക്കൂ. കവാടത്തില്‍ തന്നെ മനസ്സിലാക്കി കൊടുക്കാന്‍ സാധിക്കും. വാതിലില്‍ ഭിക്ഷ യാചിച്ചു 
വരാറുണ്ടല്ലോ. നിങ്ങളും ഭിക്ഷ കൊടുക്കുകയാണ്‌ അതിലൂടെ ഒറ്റയടിയ്ക്ക്‌ ധനവാനായി മാറുന്നു. ആരു 
വന്നാലും ചോദിയ്ക്കൂ നിങ്ങള്‍ എന്താണ്‌ ഭിക്ഷ യാചിക്കുന്നത്‌. ഞങ്ങള്‍ നല്‍കുന്ന ഭിക്ഷയിലൂടെ നിങ്ങള്‍ 
ജന്മ-ജന്മാന്തരങ്ങളില്‍ നിങ്ങള്‍ ഭിക്ഷ യാചിക്കുന്നതില്‍ നിന്നും ഒഴിവാകുന്നു. പരിധിയില്ലാത്ത അച്ഛനേയും 
സൃഷ്ടി ച്രകത്തേയും അറിയുന്നതിലൂടെ നിങ്ങള്‍ ഇങ്ങനെയായി മാറുന്നു. 


നിങ്ങളുടെ ഈ ബാഡ്ജിനും അത്ഭുതം ചെയ്യാന്‍ സാധിക്കും. സെക്കന്റില്‍ പരിധിയില്ലാത്ത സമ്പത്ത്‌ 
ആര്‍ക്കു വേണമെങ്കിലും ഇതിലൂടെ നല്‍കാന്‍ നിങ്ങള്‍ക്ക്‌ സാധിക്കും. സേവനം ചെയ്യണം. സെക്കന്റില്‍ 
ബാബ വിശ്വത്തിന്റെ അധികാരിയാക്കുന്നു. പിന്നെയെല്ലാം പുരുഷാര്‍ത്ഥമാണ്‌. ചെറിയവരോടും 
വലിയവരോടും എല്ലാം പറയുകയാണ്‌ ബാബയെ ഓര്‍മ്മിക്കൂ. ട്രെയിനിലും നിങ്ങള്‍ക്ക്‌ ബാഡ്ജിലൂടെ 
സേവനം ചെയ്യാന്‍ സാധിക്കും. ബാഡ്ജ്‌ ധരിക്കുകയാണെങ്കില്‍ എല്ലാവര്‍ക്കും മനസ്സിലാക്കിക്കൊടുക്കാന്‍ 
സാധിക്കും നിങ്ങള്‍ക്ക്‌ രണ്ട്‌ അച്ഛന്മാരുണ്ട്‌. രണ്ടു പേരില്‍ നിന്നാണ്‌ സമ്പത്ത്‌ ലഭിക്കുന്നത്‌. ബ്രഹ്മാവില്‍ 
നിന്നും സമ്പത്ത്‌ ലഭിക്കുന്നില്ല. അദ്ദേഹം ഇടനിലക്കാരനാണ്‌. അദ്ദേഹത്തിലൂടെയാണ്‌ ബാബ നിങ്ങളെ 
പഠിപ്പിക്കുന്നതും സമ്പത്ത്‌ നല്‍കുന്നതും. ഓരോരുത്തരേയും നോക്കി മനസ്സിലാക്കിക്കൊടുക്കണം. 
യാത്രകളിലും ഒരുപാട്‌ പേര്‍ പോകുന്നുണ്ട്‌. അതെല്ലാം ശാരീരികമായ യാത്രകളാണ്‌. ഇത്‌ ആത്മീയമാണ്‌. 
ഇതിലൂടെ നിങ്ങള്‍ വിശ്വത്തിന്റെ അധികാരിയാകുന്നു. ശാരീരികമായ യാത്രകളിലൂടെ അലഞ്ഞു നടക്കുന്നു. 
ഏണിയുടെ ചിത്രവും കൂടെയുണ്ടാകണം. സേവനം ചെയ്തു കൊണ്ടിരിക്കൂ എങ്കില്‍ അവര്‍ക്ക്‌ ഭോജനം 
തുടങ്ങിയവയുടെ ആവശ്യം ഉണ്ടായിരിക്കുകയില്ല. പറയാറുണ്ട്‌ സന്തോഷം പോലൊരു മരുന്നില്ല. ധനം 
ഇല്ലെന്നു ണ്ടെങ്കില്‍ ഇടയ്ക്കിടയ്ക്ക്‌ വിശന്നു കൊണ്ടിരിക്കും. ധനവാന്മാരായ രാജാക്കന്മാരുടെ വയര്‍ 
നിറഞ്ഞിരിക്കും. വളരെ രാജകീയമായ ചലനമായിരിക്കും. സംസാരവും വളരെ നല്ലതായിരിക്കും. 
നമ്മുക്കറിയാം നമ്മള്‍ അവിടെ എന്തായിമാറും! അവിടെ കഴിക്കുന്നതും കുടിക്കുന്നതും എല്ലാം വളരെ 
രാജകീയമായിരിക്കും. അസമയത്ത്‌ കഴിക്കുകയില്ല. വളരെ രാജകീയമായിട്ട്‌ ശാന്തമായിരുന്ന്‌ കഴിക്കുന്നു. 
നിങ്ങള്‍ക്ക്‌ എല്ലാ ഗുണങ്ങളും പഠിക്കണം. നിരാകാരന്റെ മഹിമയെക്കുറിച്ചും ദേവതകളുടെ 
മഹിമയെക്കുറിച്ചും പിന്നെ സ്വന്തം മഹിമയും, ഇത്‌ മൂന്നും പരിശോധിച്ച്‌ നോക്കണം. ഇപ്പോള്‍ നിങ്ങള്‍ 
ബാബയുടെ ഗുണമുള്ളവരായി മാറുന്നു അതു കഴിഞ്ഞ്‌ ദേവതകളുടെ ഗുണമുള്ളവരായി മാറുന്നു. 
അതിനാല്‍ ആ ഗുണം ഇപ്പോള്‍ ധാരണ ചെയ്യണം. ഇപ്പോള്‍ നിങ്ങള്‍ ദൈവീക ഗുണം ധാരണ ചെയ്യുന്നു. 
പാടാറുണ്ട്‌ ശാന്തിയുടെ സാഗരന്‍, സ്നേഹത്തിന്റെ സാഗരന്‍..... ഏതു പോലെ ബാബയെ പുൂജിക്കുന്നുവോ 
അതു പോലെ നിങ്ങളും പൂജിക്കപ്പെടുന്ന. ബാബ നിങ്ങളെ നമസ്ക്കരിക്കുന്ന. നിങ്ങള്‍ക്ക്‌ ലഭിക്കുന്ന പൂജ 
ഡബിളാണ്‌. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിത്തരുന്നത്‌ ബാബയാണ്‌. നിങ്ങളുടെ മഹിമയും 


മനസ്സിലാക്കിത്തരുന്നു പുരുഷാർത്ഥം ചെയ്ത്‌ അങ്ങനെയാകൂ. മനസ്സിനോട്‌ ചോദിയ്ക്കുണം നമ്മള്‍ 
അങ്ങനെയായി തീര്‍ന്നോ? എങ്ങനെയാണോ നമ്മള്‍ അശരീരിയായി വന്നത്‌ അതു പോലെ അശരീരിയായി 
പോകണം. ശാസ്ത്രങ്ങളിലുമുണ്ട്‌, ഈന്നുവടിയേയും ഉപേക്ഷിയ്ക്കു. പക്ഷെ ഇവിടെ ഈന്നുവടിയുടെ 
കാര്യമില്ല. ഇവിടെ ശരീരത്തെ വിടേണ്ട കാര്യമാണ്‌. ബാക്കിയെല്ലാം ഭക്തിമാര്‍ഗ്ഗത്തിലെ കാര്യങ്ങളാണ്‌. 
ഇവിടെ ബാബയെ ഓര്‍ക്കുക മാത്രം ചെയ്താല്‍ മതി. ബാബയല്ലാതെ മറ്റാരുമില്ല. 


നിങ്ങള്‍ കുട്ടികള്‍ക്ക്‌ ജ്ഞാനം ലഭിച്ചിരിക്കുകയാണ്‌, നിങ്ങള്‍ക്കറിയാം മനുഷ്യര്‍ എന്തുമാത്രമാണ്‌ 
ഗുരുക്കന്മാരുടെ വലയില്‍ കുടുങ്ങി കിടക്കുന്നത്‌. അനേക പ്രകാരത്തിലുള്ള ഗുരുക്കന്മാരുണ്ട്‌. ഇപ്പോള്‍ 
നിങ്ങള്‍ക്ക്‌ ഗുരുക്കന്മാരേയും വേണ്ട , ഒന്നും വായിക്കുകയേയും വേണ്ട . ബാബ ഒരേ ഒരു മന്ത്രം നല്‍കി. 
ക്കഴിഞ്ഞു -എന്നെമാത്രം ഓര്‍മ്മിക്കൂ. സമ്പത്തിനെ ഓര്‍മ്മിക്കൂ പിന്നെ ദൈവീക ഗുണം ധാരണ ചെയ്യു. 
ഗൃഹസ്ഥ വ്യവഹാരത്തിലിരുന്നുകൊണ്ടും പവിത്രമായിരിക്കണം. ഇവിടെ വരുന്നത്‌ റിഫ്രഷാകാനാണ്‌. 
ഇവിടെ മനസ്സിലാക്കുന്നുണ്ട്‌ നമ്മള്‍ സന്മുഖത്താണ്‌ ഇരിക്കുന്നത്‌. അവിടെയായിരിക്കുമ്പോള്‍ വിചാരിക്കും 
ബാബ മധുബനിലാണ്‌ ഇരിക്കുന്നതെന്ന്‌. എങ്ങനെയാണോ നമ്മുടെ ആത്മാവ്‌ സിംഹാസനത്തിലിരിക്കുന്നത്‌ 
അതുപോലെ ബാബയും ഈ സിംഹാസനത്തിലിരിക്കുന്നു. ബാബ ഗീതയോ ശാസ്ത്രങ്ങളോ ഒന്നും തന്നെ 
കൈയ്യിലെടുക്കുന്നില്ല. അതിനെ വായിക്കുന്നതുമില്ല. സന്യാസിമാരാണ്‌ അത്‌ വായിക്കുന്നത്‌. ഇത്‌ 
ജ്ഞാനത്തിന്റെ സാഗരനാണ്‌. സ്രഹ്മാവിലൂടെ എല്ലാ രഹസ്യങ്ങളും മനസ്സിലാക്കിത്തരുന്നു. ശിവബാബ 
ഏതെങ്കിലും സ്കൂളിലോ സത്സംഗത്തിലോ പോയിട്ടുണ്ടോ? ബാബ എല്ലാം അറിയുന്നുണ്ട്‌. ആരെങ്കിലും 
ചോദിക്കും ബാബയ്ക്ക സയന്‍സ്‌ അറിയാമോ? അപ്പോള്‍ ബാബ പറയും സയന്‍സുകൊണ്ട്‌ ഞാന്‍ 
എന്തു ചെയ്യാനാണ്‌. എന്നെ വിളിക്കുന്നത്‌ വന്ന്‌ പതീതരെ പാവനമാക്കൂ എന്നുപറഞ്ഞാണ്‌ , ഇതില്‍ 
സയന്‍സ്‌ പഠിക്കേണ്ട കാര്യം എന്താണുള്ളത്‌. ചോദിക്കാറുണ്ട്‌ ശിവബാബ ഇന്ന ശാസ്ത്രം പഠിച്ചിട്ടുണ്ടോ? 
നോക്കൂ ബാബയെ പറയുന്നത്‌ ജ്ഞാനത്തിന്റെ സാഗരന്‍ എന്നാണ്‌. ഇത്‌ ഭക്തി മാര്‍ഗ്ഗത്തിലെ ശാസ്ത്രമാണ്‌. 
വിഷ്ണുവിന്റെ കൈയ്യില്‍ ശംഖ്‌, ച്രകം തുടങ്ങിയവ നല്‍കിയിരിക്കുന്നു. പക്ഷേ അര്‍ത്ഥം ഒന്നും തന്നെ 
അറിഞ്ഞുകൂടാ. വാസ്തവത്തില്‍ ഈ അലങ്കാരം ബ്രഹ്മാവിനും ബ്രാഹ്മണര്‍ക്കുമാണ്‌ നല്‍കേണ്ടത്‌. സൂക്ഷ്മ 
വതനത്തില്‍ ഈ ശരീരം തന്നെ ഇല്ല. വീട്ടിലിരിക്കുമ്പോള്‍ത്തന്നെ ഒരുപാടുപേർക്ക്‌ ബ്രഹ്മാവിന്റെ 
സാക്ഷാത്ക്കാരം ഉണ്ടാകുന്നു. കൃഷ്ണന്റേയും ഉണ്ടാകുന്നു. ഇതിന്റെ അര്‍ത്ഥം ഈ ബ്രഹ്മാവിന്റെ അടുത്ത്‌ 
പോകുകയാണെങ്കില്‍ കൃഷ്ണനെ പോലെ ആകാം അല്ലെങ്കില്‍ കൃഷ്ണന്റെ മടിയില്‍ വരാം. വെറും 
രാജകുമാരന്റെ സാക്ഷാത്ക്കാരമാണ്‌ ഉണ്ടാകുന്നത്‌. അഥവാ നിങ്ങള്‍ നല്ല രീതിയില്‍ പഠിക്കുകയാണെങ്കില്‍ 
ഇങ്ങനെ ആകാന്‍ സാധിക്കും. ഇതാണ്‌ ലക്ഷ്യം. ഒരാളുടെ ഉദാഹരണമല്ലേ പറയുക. അതിനെ മോഡല്‍ 
എന്നു പറയുന്നു. നിങ്ങള്‍ക്കറിയാം ബാബ വന്നിരിക്കുന്നത്‌ സത്യ നാരായണന്റെ കഥ കേള്‍പ്പിക്കാനാണ്‌, 
നരനില്‍ നിന്നും നാരായണനാക്കാന്‍. ആദ്യം തീര്‍ച്ചയായും രാജകുമാരനാകും. കൃഷ്ണന്‍ വെണ്ണ കഴിച്ചതായി 
ശാസ്ത്രങ്ങളില്‍ പറയുന്നുണ്ട്‌, വാസ്തവത്തില്‍ ഇത്‌ വിശ്വ ചക്രവര്‍ത്തി പദവിയുടെ ഗോളമാണ്‌. അല്ലാതെ 
ചന്ദ്രനെയൊക്കെ എങ്ങനെയാണ്‌ വായില്‍ കാണിക്കുന്നത്‌. പറയാറുണ്ട്‌ രണ്ടു പൂച്ചകള്‍ പരസ്പരം 
വഴക്കടിച്ചു, ഇടയില്‍ സൃഷ്ടിയുടെ യജമാനനാകുന്ന ആള്‍ക്ക്‌ വെണ്ണ ലഭിച്ചതായി കാണിക്കുന്നു. ഇപ്പോള്‍ 
സ്വയം തന്നെ നോക്കൂ നമ്മള്‍ അങ്ങനെ ആയോ അതോ ആയില്ലേ. ഈ പഠിപ്പ്‌ രാജ്യ പദവി 
നേടാനുള്ളതാണ്‌. പ്രജകളാകാനുള്ള പാഠശാല എന്നു പറയുകയില്ല. ഇത്‌ നരനില്‍ നിന്നും 
നാരായണനാകാനുള്ള പാഠശാലയാണ്‌. ഗോഡ്ലി യൂണിവേഴ്‌സിറ്റി. ഭഗവാന്‍ പഠിപ്പിക്കുന്നു. ബാബ പറഞ്ഞു 
ഈശ്വരീയ വിശ്വ വിദ്യാലയം എന്ന്‌ എഴുതു, ബ്രാക്കറ്റില്‍ യൂണിവേഴ്‌സിറ്റി എന്ന്‌ എഴുതൂ. പക്ഷെ അങ്ങനെ 
എഴുതാന്‍ മറന്നു പോകുന്നു. നിങ്ങള്‍ എത്രത്തോളം ലിറ്ററേച്വര്‍ കൊടുത്താലും ഒന്നും മനസ്സിലാക്കുകയില്ല. 
ഇത്‌ സന്മുഖത്തിരുന്ന്‌ മനസ്സിലാക്കിക്കൊടുക്കണം. പരിധിയില്ലാത്ത അച്ഛനില്‍ നിന്നും പരിധിയില്ലാത്ത 
സമ്പത്ത്‌ ലഭിക്കുന്നു. ജന്മ ജന്മാന്തരം നിങ്ങള്‍ പരിധിക്കുള്ളിലെ സമ്പത്താണ്‌ നേടിയിട്ടുള്ളത്‌. നിങ്ങള്‍ക്ക്‌ 
ബാഡ്ജിലൂടെ സേവനം ചെയ്യാന്‍ സാധിക്കും. ഇനി ആരെങ്കിലും പരിഹസിച്ചാലും ശരി രണ്ട്‌ അച്ഛന്റെ 
കാര്യം നല്ലതാണ്‌. അങ്ങനെ ഒരുപാട്‌ പേര്‍ തന്റെ മക്കള്‍ക്ക്‌ മനസ്സിലാക്കിക്കൊടുക്കാറുണ്ട്‌. കുട്ടികളും 
അച്ഛന്‌ മനസ്സിലാക്കി കൊടുക്കാറുണ്ട്‌. ഭാര്യ ഭര്‍ത്താവിനെ വിളിച്ചുകൊണ്ടുവരുന്നു. ചിലയിടത്തൊക്കെ 
വഴക്കിടാറുമുണ്ട്‌. ഇപ്പോള്‍ നിങ്ങള്‍ക്കറിയാം, നിങ്ങള്‍ ആത്മാക്കളെല്ലാം കുട്ടികളാണ്‌. സമ്പത്തിന്‌ 
അധികാരികളാണ്‌. ലരകിക സമ്പന്ധത്തില്‍ പെണ്‍കുട്ടി വിവാഹം കഴിഞ്ഞ്‌ മറ്റൊരു വീട്ടിലേക്ക്‌ പോകുന്നു, 
അതിനെ കന്യാദാനം എന്നാണ്‌ പറയുന്നത്‌. മറ്റൊരാള്‍ക്ക്‌ നല്‍കുകയല്ലേ ചെയ്യുന്നത്‌. ഇപ്പോള്‍ അത്തര 
ത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്‌. അവിടെ സ്വര്‍ഗ്ഗത്തിലും കന്യ മറ്റൊരു വീട്ടിലേക്ക്‌ പോകുന്നു 
പക്ഷെ പവിത്രമായിരിക്കുന്നു. ഇത്‌ പതീത ലോകമാണ്‌ എന്നാല്‍ സത്യയുഗം ശിവാലയമാണ്‌, പാവനമായ 
ലോകം. നിങ്ങള്‍ കുട്ടികളില്‍ ഇപ്പോള്‍ ബൃഹസ്പതിയുടെ ദശയാണ്‌. നിങ്ങള്‍ എന്തായാലും സ്വര്‍ഗ്ഗത്തില്‍ 
പോകുകതന്നെ ചെയ്യും ഇത്‌ ഉറപ്പാണ്‌. പിന്നെ പുരുഷാര്‍ത്ഥത്തിലൂടെ ഉയര്‍ന്ന പദവി നേടണം. നമ്മുടെ 


ഹൃദയത്തോട്‌ ചോദിയ്ക്കുണം നമ്മള്‍ ഇന്നയാളിനെ പോലെ സേവനം ചെയ്യുന്നുണ്ടോ. അല്ലാതെ ബ്രാഹ്മിണി 
(ടീച്ചര്‍) വേണം, നിങ്ങള്‍ സ്വയം ടീച്ചറാകു എന്നല്ല. ശരി- 


കുട്ടികള്‍ക്ക്‌ പുരുഷാർത്ഥം ചെയ്യണം. അല്ലാതെ ബാബാ ആരുടെയെങ്കിലുമൊക്കെ പൈസ വാങ്ങിയിട്ട്‌ 
എന്ത്‌ ചെയ്യാനാ. നിങ്ങള്‍ പോയി മ്യൂസിയമൊക്കെ തുറക്കൂ. കെട്ടിടങ്ങളൊക്കെ ഇവിടെ തന്നെ ഇല്ലാതാകും. 
ബാബ വ്യാപാരിയല്ലേ. പണമിടപാടുകാരനുമാണ്‌. ദുഃഖത്തിന്റെ ചങ്ങലയില്‍ നിന്നും മോചിപ്പിച്ച്‌ സുഖം 
നല്‍കുന്നവനാണ്‌. ഇപ്പോള്‍ ബാബ പറയുകയാണ്‌ വളരെ സമയം കഴിഞ്ഞുപോയി ഇനി കുറച്ചെ 
ബാക്കിയുള്ളൂ..നിങ്ങള്‍ കണ്ടുകൊണ്ടേയിരിക്കും, വളരെ കുഴപ്പങ്ങളൊക്കെയുണ്ടാകും. ശരി! 


വളരെക്കാലത്തെ വേര്‍പാടിനുശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങള്‍ക്ക്‌ മാതാവും 
പിതാവുമായ ബാപ്ദാദയുടെ സ്നേഹസ്മരണകളും പുലര്‍കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ 
കുട്ടികള്‍ക്ക്‌ നമസ്കാരം. 


ധാരണയ്ക്കുള്ള മുഖ്യസാരം - 


(1 ട്രസ്റ്റിയും അനാസക്തരുമായിരിക്കണം. ഒരു തത്തിലുള്ള പാഴ്ച്ചിലവുകളും ചെയ്യരുത്‌. സ്വയം തന്നെ 
ദേവതകളെ പോലെ പവിത്രമാക്കുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്തു കൊണ്ടിരിക്കൂ. 


(2) ഒരേ ഒരു സ്നേഹ നിധിയായ (ബാബയെ) ഓര്‍മ്മിക്കൂ. എത്രത്തോളം സാധിക്കുമോ കലിയുഗത്തിലെ 
ബന്ധനങ്ങളെ നേരിയതാക്കൂ, വര്‍ദ്ധിപ്പിക്കരുത്‌. സത്യയുഗീ ദൈവീക സംബന്ധത്തിലേക്ക്‌ പോകുകയാണ്‌, 
ഈ സന്തോഷത്തിലിരിക്കൂ. 


വരദാനം:- ബാബാ എന്ന ശബ്ദത്തിന്റെ താക്കോലിലൂടെ സര്‍വ്വ ഖജനാവുകളും 
പ്രാപ്ത്മാക്കുന്ന ഭാഗ്യവാന്‍ ആത്മാവായി ഭവിക്കൂ 


അഥവാ ജ്ഞാനത്തിന്റെ വിസ്താരത്തിനെ അറിയാനോ കേള്‍പ്പിക്കാനോ കഴിഞ്ഞില്ലെങ്കിലും ബാബാ 
എന്ന ഒരു ശബ്ദത്തെ മനസ്സുകൊണ്ട്‌ അംഗീകരിക്കുകയും പിന്നെ ഹൃദയം കൊണ്ട്‌ മറ്റുള്ളവരെ 
കേള്‍പ്പിക്കുകയും ചെയ്താല്‍ വിശേഷ ആത്മാവായിക്കഴിഞ്ഞു, ലോകത്തിനു മുന്നില്‍ മഹാന്‍ ആത്മാവിന്റെ 
സ്വരൂപത്തില്‍ മഹിമയ്ക്ക്‌ യോഗ്യരായി എന്തെന്നാല്‍ ബാബാ എന്ന ഒരു ശബ്ദം സര്‍വ്വ ഖജനാവുകളുടേയും 
ഭാഗ്യത്തിന്റെ താക്കോലാണ്‌. താക്കോല്‍ ഇടാനുള്ള വിധിയാണ്‌ മനസ്സു കൊണ്ട്‌ അറിയുകയും 
അംഗീകരിക്കുകയും ചെയ്യുക എന്നത്‌. മനസ്സു കൊണ്ട്‌ ബാബാ എന്നു പറഞ്ഞാല്‍ ഖജനാവുകള്‍ സദാ 
ഹാജരായിരിക്കും. 


സ്സോഗന്‍.- ബാപ്ദാദയോട്‌ സ്നേഹമുണ്ടെങ്കില്‍ സ്നേഹത്തില്‍ പഴയ ലോകത്തിനെ 
അര്‍പ്പിച്ചേക്കൂ. 


